Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/12-14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


കേര 
GOVERNM 


രള സർക്ക 
NMENT OF 


മാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


ം . 


THIRUVANANTHAPURAM , TUESDAY 
-- തിരുവനന്തപുരം, ചൊവ്വ 


17th January 2012 
2012 ജനുവരി 17 
27th Pousha1933 
| 1933 പൌഷം 27 


( 3 


വാല്യം 57 


നമ്പർ 


PART III 


Dairy Development Department 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


നമ്പർ ഇ - 1350 / 2011. 


2011 ഡിസംബർ 7 . 


ചേരാ മം ഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘം 
ക്ലിപ് തം നമ്പർ പി . 12 ( ഡി ) യുടെ ബലാ 1969 - ല 
കേരള സഹകരണസംഘം നിയമത്തിലെ 12 -ാം വകുപ്പനുസരിച്ചും, 
എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമുപയോഗിച്ചും സമൂല 
ഭേദഗതി വരുത്തി ചേരാമംഗലം ക്ഷീരോല്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ പി . 12 ( ഡി ) APCOS ആയി ഇതിനാൽ 
രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 


താലൂക്ക് 

ആലത്തൂർ 
ജില്ല . 

പാലക്കാട് 
പ്രവർത്തന പരിധി - മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ 

വാർഡ് നമ്പർ 4 , 5 , 6, 7, 8, 9 , 
10 എന്നിവയിൽ ഉൾപ്പെട്ട വടക്ക് 
ഗായ തിപ്പു ഴ; തെക്ക് നെന്മാറ 
പഞ്ചായത്ത്- ഈ പഞ്ചായത്തിലെ 
11 , 12 , 13 വാർഡുകൾ ; കിഴക്ക് 
ഗായത്രിപ്പുഴ; പടിഞ്ഞാറ് കല്ലംപാട്, 
പുത്തൻതറ റോഡ്എന്നീഅതിരു 

കൾക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങൾ 
ബാദ്ധ്യത 

- - ക്ലിപ്തം 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും 
അംഗീകൃത ഓഹരി മൂലധനം - - 10 ,000 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, സഞ്ചിത 
മായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ ആകെ തുക 
യിൽ നിന്ന് സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര്-- 


--- 


ചേരാമംഗലം ക്ഷീരോൽപാദക 
സഹ ക രണ സംഘം ക്ലിപ്തം 
നമ്പർ പി. 12 ( ഡി ) ആപ്കോസ്. 


നിയമാവലി സമൂല 
ഭേദഗതി രജിസ്റ്റർ 
ചെയ്ത തീയതി 


7 - 12 - 2011 


മേൽവിലാസം 


ചേരാമംഗലം ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ പി. 12 ( ഡി ) ആപ്കോസ്, 
ചേരാമംഗലം പി . ഒ. - 678 703. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, പാലക്കാട്. 


- (ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ ക്ഷീര 
സഹകരണ സംഘം രജിസ്ട്രാർ. 


പോസ്റ്റോഫീസ് 


ചേരാമംഗലം 


കണ്ണൂർ ക്ഷീര വി ക സന വകുപ്പ് ഡപട്ടി 
ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി - 452 / 2011. 


2011 ഡിസംബർ 23. 


ആറു മാസത്തിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും 
അല്ലെങ്കിൽ പ്രവർത്തനം നിന്നു പോയിട്ടുണ്ടെങ്കിലും ആവശ്യമായ 
നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 71 (2) അനുശാസിക്കുന്നു . 

- ഈ സാഹചര്യത്തിൽ സി . 163 ( ഡി ) ആപ്കോസായി 
ര ജി സ്റ്റർ ചെയ്തിട്ടുള്ള കണ്ണാ ടി പ്പാറ ക്ഷീരോൽ പാ ദക 
സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ സി . 163 ( ഡി ) 
ആപ്കോസിനെ കേരള സഹകരണ സംഘം നിയമം 71( 2 ) 
വകുപ്പ് അനുസരിച്ച് സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവാകുന്നു. 


പരാമർശം: - 1. തളിപ്പറമ്പ് ക്ഷീരവികസന ആഫീസറുടെ 

15 - 12 -2011 - ലെ 553/ 2011 നമ്പർ കത്ത് . 


2. കേരള സഹ ക ര ണ സംഘം നിയമം 

വകുപ്പ് 71 ( 2), 72 (1). 


ഉത്തരവ് 
കണ്ണാടിപ്പാറ ക്ഷീരോൽപാദക സഹ ക രണ സംഘം 
ക്ലിപ്തം നമ്പർ 163 ( ഡി ) ആപ്കോസ് നില വിൽ പ്രവർത്തി 
ക്കാത്തതും പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യത ഇല്ലാത്തതും 
ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിന് നടപടി സ്വീകരിക്കണമെന്ന് പരാമർശം (1) പ്രകാരം 
തളിപ്പറമ്പ് ക്ഷീര വികസന ഓഫീസർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 
രജിസ്ട്രാർ കാലാവധി നീട്ടാൻ അനുമതി നൽകിയിട്ടില്ലാത്ത 
പക്ഷം സംഘം അ തിന്റെ രാജി സ് ട്രേ ഷ നു ശേഷംമുള്ള 


സമാപ്തീകരണ ഉദ്യോഗസ്ഥയായി തളിപ്പറമ്പ് ഡയറി 
ഫാം ഇൻസ്ട്രക്ടറെ കേരള സഹകരണ സംഘം നിയമം 72 (1) 
അനുസരിച്ച് നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ഉദ്യോഗസ്ഥ 
എത്രയും പെട്ടെന്ന് ചുമ തല ഏറ്റെടുത്ത് വിവരം ഈ 
ഓഫീസിൽ അറിയിക്കുവാൻ നിർദ്ദേശിക്കുന്നു. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കണ്ണൂർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


